O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 05 


Tuesday , 05th October 2021 


1197 കന്നി 19 


1943 ആശ്വിനം 13 


19th Kanni 1197 


13th Aswina 1943 


വാല്യം 10 


നമ്പർ 


39 


Vol . X 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 
ബി . 291 / 18 . 
നമ്പർ 

2021 ജൂലൈ 5 . 
ECC 229 ( 14 . 

അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ കീഴിൽ കരാർ തൊഴിലാളിയായി ഇലക്ട്രിക്കൽ ജോലി 
ചെയ്ത് വരവെ 14-11-2011 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ ശ്രീ . ഗോപാലൻ , 
തോട്ടത്തിൽ ഹൗസ് , ഐരവൺ പി . ഒ . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ 
നൽകുന്നതിനായി തൊഴിലുടമ ? 4,26,080 ( നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എൺപത് രൂപ മാത്രം ) ഈ 

₹ 
കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ 
നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണ സമയത്തെ ആശ്രിതരായി ( 1 ) ശ്രീമതി പ്രഭാവതി , പി . എസ് . ( ഭാര്യ ) , 
തോട്ടത്തിൽ ഹൗസ് , ഐരവൺ പി . ഒ . , കോന്നി -689 691 , ( 2 ) മുരളി , ജി . ( മകൻ ) , തോട്ടത്തിൽ ഹൗസ് , ഐരവൺ 
പി . ഒ . , കോന്നി -689 691 എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് പത്തനംതിട്ട അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . അപ്രകാരമുള്ള ആശിത രാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 
ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തി കൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


ത 


( 2 ) 


നമ്പർ ബി -167 2021 . 


2021 ആഗസ്റ്റ് 4 . 


കേ രള 

ചു മട്ടു തൊഴിലാ ളി ക്ഷേമ ബോർഡ് , കോട്ടയം ജില്ലാ കമ്മിറ്റി , ഈ രാ ട്ടു പട്ട 
ഉപകാര്യാലയത്തിന്റെ കീഴിൽ ജോലി ചെയ്തുവരവെ 6-4-2020 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ 
അപകടത്തിൽ മരണമടഞ്ഞ ശ്രീ . രഘുനാഥൻ നായർ , പാറയിൽ ഹൗസ് , ഇളപ്പുങ്കൽ , കളത്തുക്കടവ് എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ ? 5,42,240 ( അഞ്ച് ലക്ഷത്തി 
നാൽ പത്തി രണ്ടായി രത്തി ഇരുന്നൂറ്റി നാല് പത് രൂപ മാത്രം ) ഈ കോട തി യിൽ കെട്ടി വച്ചിട്ടു ണ്ട് . 
തൊഴിലാളി കൾക്കുള്ള നഷ്ട പ രി ഹാര ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ മരണ സമ യത്തെ ആശ്രിതയായി ( 1 ) ശ്രീമതി ജയ രഘു നാഥൻ ( ഭാര്യ ) , പാറ യിൽ ഹൗസ് , 
ഇളപ്പു കൽ , കള ത്തുക്കടവ് പി . ഒ . , - 686 579 , തല പ്പലം , ഈരാട്ടു പേട്ട എന്നവർ മാത്രമേ ഉള്ളൂവെന്ന് 
പാലാ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . അ പ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ട തുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടി വച്ച നഷ്ട പരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്നതാ ണ് . 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ ബി -2211 2021 . 


2021 സെപ്റ്റംബർ 1 . 


കെ . ഡി.എച്ച്.പി . കമ്പനി പവൈറ്റ് ലിമിറ്റഡ് , ലക്ഷ്മി എസ്റ്റേറ്റ് , നാഗർമുടി ഡിവിഷൻ , മൂന്നാർ 
മാനേജരുടെ കീഴിൽ ജോലി നോക്കിവരവെ 5-4-2021 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ 
മരണമടഞ്ഞ ശ്രീ . ഇസക്കിമുത്തു , നാഗർമുടി ഡിവിഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ് , മൂന്നാർ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ട പ രി ഹാരം നൽകുന്നതിനായി തൊഴിലുടമ ? 11,53,175 ( പതിനൊന്ന് ലക്ഷത്തി 
അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടി വച്ചിട്ടുണ്ട് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


05th October 2021 


KERALA GAZETTE 


3 


തൊഴിലാളികൾക്കുള്ള നഷ്ട പരിഹാര ആക്ട് 1923 -ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ മരണ സമ യത്തെ ആശ്രിതരായി ( 1 ) ശീമതി മാരി യമ്മ ( ഭാര്യ ) , നാഗർമുടി ഡിവി ഷൻ , 
ലക്ഷ്മി എസ്റ്റേറ്റ് , മൂന്നാർ , ( 2 ) ശ്രീമതി കാളിയമ്മാൾ ( മാതാവ് ) , പക്കിയം നഗർ , തേർക്കുമേട് , 
പുളിയരാജ് , തിരുനെൽവേലി , തമിഴ്നാട് -672 813 എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് മൂന്നാർ അസിസ്റ്റന്റ് ലേബർ 
ഓഫീ സർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . അ പ കാ ര മുള്ള ആശി ത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ട 
പരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താണ് . അ തിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം , ഇടുക്കി 
പീരുമേട് . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ 

& ഇൻഡസ്ട്രിയൽ ടബ്യൂണൽ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 0.05 03:59:20 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


